Regn . No. KERBIL / 2012 /45073 
- dated 5 - 9 - 2012 with RNI 
- Reg. No. KL / TV ( N )/634/2018 - 20 


കേരള സർക്കാർ 
Government of Kerala 

2018 


सत्यमेव जयते 


GOVERNM 


- 
കേരള 


രള സർക് 
VMENT OF K 


കാർ 


KERALA 


കേരള ഗസററ് 

KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 1 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2018 ആഗസ്റ്റ് 21 
21st August 2018 
1194 ചിങ്ങം 5 
5th Chingam 1194 


നമ്പർ 


Vol. VII 


No . 


Thiruvananthapuram , 

Tuesday 


1940 ശാവണം 30 
30th Sravana 1940 


PART III 


Ground Water Department 


ദർഘാസ് പരസ്യം 
നമ്പർ ജി . ഡബ്ലിയു . ഡി . ഐ ./ 1284 /2017 . 2018 ജൂ ലൈ27 . 

കേരള ഗവർണ്ണർക്കുവേണ്ടിഭൂജല വകുപ്പ് ജില്ലാ ഓഫീസർ, 
തൊടുപുഴ, ഇടുക്കി താഴെപ്പറയുന്ന പ്രവൃത്തികൾക്ക് പരിചയ 
സമ്പന്നരായ കരാറുകാരിൽനിന്നും മത്സരാടിസ്ഥാനത്തിലുള്ള 
( പവ്യത്തിയുടെ പേരെഴുതി മുദ്രവച്ച് ദർ ഘാ സു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 
1. ദർഘാസ് നമ്പരും പ്രവൃത്തിയും അടങ്കൽ തുകയും - 
ജി . ഡബ്ലിയു . ഡി. ഐ .14 / 2018- 19 ഇടുക്കി ജില്ലയിലെ കാമാക്ഷി 
ഗ്രാമപഞ്ചായത്തിലെ 2 സ്ഥലങ്ങളിലും മരിയാപുരം ഗ്രാമ 
പഞ്ചായത്തിലെ കാഞ്ഞിരപ്പള്ളി മേട് ഭാഗത്തും 110 എം . എം . 
വ്യാസമുള്ള കുഴൽ കിണറു കൾ നിർമ്മിക്കു ന്ന തിനുള്ള 
ദർഘാസ് പരസ്യം - 1,37,860 . 

നിരതദ്രവ്യം - - 3,500. 

ദർഘാസ് ഫോറത്തിന്റെ വില - 500 + ജി. എസ്. റ്റി. 
2. ദർഘാസ് നമ്പരും പ്രവൃത്തിയും അടങ്കൽ തുകയും 
ജി. ഡബ്ലിയു . ഡി. ഐ .15/ 2018 - 19 ഇടുക്കി ജില്ലയിലെ ഉടുമ്പന്നൂർ, 
വെള്ളിയാമറ്റം എന്നീ പഞ്ചായത്തുകളിലും കെ . എൽ. ഡി . ബി . 
കോലാഹലമേട്, കേരള ഫീഡ്സ് ലിമിറ്റഡ് അരിക്കു ഴ യ , 
സത്രം കോളനി, വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിലും 110 / 150 
എം . എം . വ്യാസമുള്ള കുഴൽ കിണർ നിർമ്മിക്കുന്നതിനുള്ള 
ദർഘാസ് പരസ്യം - 2,75, 120 . 

നിരതദ്രവ്യം - - 6,900. 
ദർഘാസ് ഫോറത്തിന്റെ വില 600 + ജി . എസ്. റ്റി . 


ദർ ഘാസ് ഫോറം നൽകി ത്തു ട ങ്ങുന്ന തീയതിയും 
സമയവും - 30 - 8 - 2018 , 10 മണി മുതൽ. 

ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 7 - 9 - 2018, 12 മണി. 

ദർ ഘാസ് സ്വീക രിക്കുന്ന അ വ സാന തീയതിയും 
സമയവും - 7 - 9 - 2018, 2 മണി. 

ദർ ഘാസ് തുറ ന്ന് പരി ശോ ധി ക്കുന്ന തീയതിയും 
സമയവും - 7 - 9- 2018 ഉച്ചകഴിഞ്ഞ് 3 മണി. 

ജോലി ചെയ്തു തീർക്കേണ്ട കാലാവധി- 30 ദിവസം 

പൂ രിപ്പിച്ച ദർഘാ സു കൾ ജില്ലാ ഓഫീസർ, ഭൂജല 
വകുപ്പ്, തൊടുപുഴ, ഇടുക്കി എന്ന വിലാസത്തിൽ മുകളിൽ 
സൂചിപ്പിച്ച സമയത്തിനുമുമ്പ് ലഭിക്കേണ്ടതാണ്. പ്രവൃത്തി 
സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി സമയങ്ങളിൽ 
തൊടുപുഴയിലുള്ള ഓഫീസിൽ നിന്നും അറിയാവുന്നതാണ്. 
സർക്കാർ ടെണ്ടറുകളെ സംബന്ധിക്കുന്ന എല്ലാ നിയമങ്ങളും 
ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. ടെണ്ടർ റദ്ദാക്കുന്നതുൾ 
പ്പെടെയുള്ള തീരുമാനങ്ങളെടുക്കുന്നതിനുള്ള അധികാരം 
ജില്ലാ ഓഫീസറിൽ നിക്ഷിപ്ത മാ യി രിക്കും. ദർഘാസ് 
തുറക്കുന്ന ദിവസം ഒഴിവു ദിവസം ആകു ക യാ ണെ ങ്കിൽ 

തൊട്ടടുത്ത പ്രവൃത്തി ദിവസം മേൽപ്പറഞ്ഞ അതേ സമയത്തു 
തന്നെ ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. ഭൂജല വകുപ്പിൽ 
രജിസ്ട്രർ ചെയ്ത വ്യക്തികളുടെ സ്ഥാപനങ്ങളുടെ ദർഘാസ് 
മാത്രമേ കുഴൽ കിണർ നിർമ്മാണത്തിനായി സ്വീകരിക്കൂ . 


ജില്ലാ ഓഫീസ്, 
തൊടുപുഴ, ഇടുക്കി. 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


Gaz . No. 34 / 2018 /DTP (Ground Water ). 


277 


